Reg .No. K1 /1V( N )/12 


Goveraincis of Kerala 

1984 


(KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


19th May 1984 


[No. 412 


Vol. XXIX ] Trivandrum , Saturday, 


29th Vaisakha 1906 


GOVERNMENT OF KERALA 


Revenue ( F) Department 

NOTIFICATION 


G.O.(Ms.) No.520 /84 /RD . 

Dated , Trivandrum , 19th May, 1984 . 
S. R. O. No. 508 /84. - In exercise of the powers conferred by the 
Madras District Limits Act, 1865 (I of 1865 ), the Government ofKerala hereby 
order the constitution of a new Revenne, District to be known as Kasaragod 
Revenue District with Revenue Divisions, Taluks , Firkas and Villages as 
specified in the Schedule appended to this notification with effect from 24th 
( twenty - fourth )May , 1984 comprising thearea now included in theKasaragod 
and Hosdurg Taluks in the District of Cannanore. It is further ordered 
thatwith effect from the said date Thaliparamba Taluk in Cannanore District 
now in Kasaragod Revenue Division shall be added to Tellicherry Revenue 
Division in Cannanore District . 


By order of the Governor, 

SAKALA GOPALAN , 
Secretary to Government. 


33/1853/MC. 


2 


SCHEDULE 


Revenue Division 


Taluk 


Firka 


Village 


(1) 


(2 ) 


(3) 


(4 ) 


Kasaragod 


Kasaragod 


Manjeswar 


1. Kunjathur 
2. Kosbattu 
3. Vorkady 
4. Kodlamaogru 
5. Meenja 
6. Kadambar 
7. Uppala 
8. Ichlangod 
9. Kayyar 
10. Paivalika 
11. Bayar 


Kasaragod 


Kasaragod 


Kumbla 


1. Bombrana 
2. Koipady 
3. Edanad 
4. Badoor 
5. Marie 
6. Enmakaje 
7. Padre 
8. Nettainige 
9. Kumbadje 
10. Perdala 
11. Bela 1 
12. Madhur. 


Kasaragod 


Kasaragod 


Kasaragod 


1. Kudlu 
2. Kasaragod 
3. Chengala 
4 . Padi 
5. Muliyar 
6 . Adhur 11 
7. Adoor 
8. Delamapady 
9. Bandadka 
10. Kuttikode 
11. Bedadkha 
12. Kolathur 
13. Thekkil 
14. Kalnad. 


3 


(1 ) 


(3) 


Kasaragod 


Hosdurg 


Hosdurg 


1. Hosdurg 
2. Kanhangad 
3. Chittari 
4. Anjanur 
5. Madikai 
6. Pallikkara 
7. Udma 
8. Panathady 
9 . Meloth 
10. Beloor 
11. Pullur 
12. Periya 
13.: Panayal 
14. Kallar 


Hosdurg 


Neleswar 


Kasaragod 


1. Neleswar 
2. Cheruvathur 
3. Pilicode 
4. Kodakkad 
5. Padna Udinoor 
6. North Trikarpur 
7. South Trikarpur 
8. Kinanur 
9. Karindalam 
10. Kayyur 
11. Cheemeni 
12. East Eleri 
13. West Eleri 


Explanatory Note 
( This does not form part of the notification but is intended to indicate its 
general purport) 

Considering the backwardness of Kasaragod area Government have 
decided to form a new Revenue District by name Kasaragod District 
with effect from 24th May , 1984. Hence the notification . 


GOVERNMENT OF KERALA 


Revenue (F ) Department 


NOTIFICATION 
G.O. (Ms.) No. 521/84/RD . 

Dated , Trivandrum , 19th May, 1984 . 
Government order that till such timenew District Offices are sanc 
tioned in the Kasaragod District, the existing District Offices of the res 
pective Departments in Cannanore District would continue to exercise control 
over their existing jurisdiction . 


By order of the Governor, 

SARALA GOPALAN , 
Secretary to Government. 


Reg. No. KL / TV( N )/12 


overment of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBL SHED BY AUTHORITY 


Vol. XXIX ] Trivandrum , Saturday , 


19th May 1984 


[ No. 4li 


29th Vaisakka 1906 


കേരള സർക്കാർ 
ധനകാര്യ (എസ്ററാബ്ളിഷ്മെൻറ് സി) വകുപ്പ് 

വിജ്ഞാപനം 
നമ്പർ 33365/എസ്. സി 5/ 8 1/ ഫിൻ. 

തി.വനന്തപുരം, 

തീയതി 1984 മേയ് 18 . 
1 .. മലപ്പുറംജില്ലയിൽ പൊന്നാനി താലൂക്കിൽ ചങ്ങരംകുളം ആസ്ഥാന 
മാക്കി ഈ വിജ്ഞാപനം : ഗവൺമെൻറ് ഗസററിൽ പസിദ്ധപ്പെടുത്തി 
പതിനഞ്ചു ദിവസത്തിനുശേഷം സർക്കാർ നിശ്ചയിക്കുന്ന തീയതി 

മുതൽ 
ഒരു പുതിയ സബ് ട്രഷറി പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. 
2 . 

താഴെ പറയുന്നപഞ്ചായത്തുകൾ ഈ (ട്രഷറിയുടെ അധികാര പരിധി 
യിൽ വരുന്നതാണ്. 

(1 ) ആലങ്കോട 
( 2 ) , നന്നമുക്ക് 
( 3) വട്ടംകുളം 
(4 ) എടപ്പാൾ 
3. ചങ്ങരംകുളം സബ്ടഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതി മുതൽ 
2-3 . ഖണ്ഡികയിൽ ( പതിപാദിക്കുന്ന 

പഞ്ചായ ത്ത അതിർത്തികളി ലെ 
പണമിടപാടുകൾ , പെൻഷനും, സിംഗ്സ് ബാങ്കും അടക്കം (പസ്ത ത 
ls ഷറി കൗണ്ടർമുഖന നടത്തുന്നതാണ്. മുദപ്രതങ്ങൾ, സ്ററാമ്പുകൾ , 
കറുപ്പും, ഗഞ്ചാവു മുതലായവയും 

വില പനയ ക്കുളള ഫാറങ്ങളും ഈ 
(ടഷറിയിൽനിന്നും വിതരണം ചെയ്യുന്നതാണ്. കൂടാതെ 

കരളാ ടഷറി 
33/ 1856 /84 / V . 


2 


കോഡ് ഒന്നാം വാല്യം 157-. 158-ം ചട്ടങ്ങൾ അനുസരിച്ച് ഡിപ്പാർട്ടുമെൻറ് 
ക്യാഷ്ചെസ്ററും മററു വിലപിടിപ്പുളള സാധനങ്ങളും പുതിയ സബ 
ടഷറിയിൽ സൂക്ഷിക്കുവാൻ സ്വീകരിക്കുന്നതാണ്. മേൽവിവരിച്ച (പദേശാ : 
തിർത്തിക്കുളളിൽ സർക്കാരിൽനിന്നും ലഭിക്കുവാനുളള . പണം ബന്ധപ്പെട്ട 
മേലധികാരികളുടെ പ്രത്യേകാനുമതി കൂടാതെ്ചങ്ങരംകുളം സബ് ട്രഷറിയിൽ 
നിന്നും അല്ലാതെ മറെറാരു (ട്രഷറിയിൽനിന്നും നൽകുന്നതല്ല . - 
4. ഈ 

മേഖലയിലെ പേഴ്സണൽ ഡിപ്പോസിറം ലോക്കൽഫണ്ട് 
ഡിപ്പോസിററ് ജൂഡീഷ്യൽ ഡിപ്പോസിററ് മുതലായ അക്കൗണ്ടുകൾ അതാത് 
അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇപ്പോൾ ഇടപാടുകൾ നടത്തിവരുന്ന (ടഷറി 
കളുമായി തുടർന്ന് നടത്താവുന്നതും അക്കൗണ്ടൻറ 

ജനറലിന്റെ അനുമതി 
ലഭിക്കുന്നമുറയ്ക്ക് 

ചങ്ങരങ്കുള 

സബ് * ടഷറിയിലേക്ക് മാറ്റാവുന്നതു 
മാണ്. അതുപോലെതന്നെ വ്യക്തികളുടേയും, സ്ഥാപനങ്ങളുടേയും മററും 
പേരിലുളള ടഷറി സേവിംഗ്സ് ബാങ്ക് നിക്ഷേപങ്ങൾ അവരറ രുടെതാല്പ 
ര്യാനുസരണംചങ്ങരംകുളം സബ് ട്രഷറിയിലേക്ക് നിയമാനുസരണം മാററു 
ന്നതുവരെ ഇപ്പോൾ ഇടപാടുകൾ നടത്തുന്ന (ടഷറികൾമുഖേന . തുടർന്നു 
നടത്താവുന്നതുമാണ്. ഈ പ്രദേശങ്ങളിലെ മണിയാർഡർ ഒഴിച്ചുളള പെൻഷൻ 
വിതരണവും ചങ്ങരംകുളം സബ് ട്രഷറിലേക്ക് നിയമാനുസരണം മാററു ന്നതു 
വരെ പഴയതുപോലെ തുടരുന്നതാണ്. എന്നാൽ മണിയാർഡർ പെൻഷൻ 
ചങ്ങരംകുളം സബ് ( ട്രഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതിമുതൽതന്നെ 
അവിടേയ്ക്കു മാറ്റപ്പെടുന്നതാണ്.. 

5. ചങ്ങരംകുളം സബ് ട്രഷറിയുടെ അധികാര പരിധിയിൽപ്പെടാത്ത 
സ്ഥാപനങ്ങൾക്കു ഈ ടഷറിയുമായി ഇടപാടു നടത്തണമെന്നുണ്ടെങ്കിൽ 
അതിനു സർക്കാരിൽനിന്നോ സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള ഉദ്യോഗ. 
സ്ഥൻമാരിൽനിന്നോ, പ്രത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെആജ്ഞാനുസരണം 

ആർ, പി , സിംഗ്, 
ധനകാര്യവകുപ്പു സെകട്ടറി, 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984. 


